











൧൫. 


റെയീസ ഗര്‍ബച്ചോഫ 
ആദമേനിയയില്‍ ഭൂകമ്പമുണ്ടായ കാലം റെ 
യീസ ഗര്‍ബപ്ചോഫിന്‍െറ ഭാഷയില്‍ പറഞ്ഞാല്‍ 
ആയിരക്കണക്കിനാളുകളുടെ പ്രതീക്‌ ഷകളും 
സ്വപ്നങ്ങളും ഒരുനിമിഷംകൊണ്ടു കുഴിച്ചുമൂട 
പ്പെട്ടു. ക്ഷതമേററ കുട്ടികളെ ചികിത്സിക്കുന്ന 
ഒരാശുപ്രതിയില്‍  റെയീസ ചെന്നു. ററീച്ചര്‍ 
, പഠിപ്പിക്കുന്നതിനിടയില്‍ വിദ്യാലയം നിലംപതി 
ച്ചി. രണ്ടുകാലും തകര്‍ന്ന ഒരാണ്‍കുട്ടി റെയീസയെ 
കണ്ടയുടനെ ഉച്ചത്തില്‍ വിളിച്ചു പറഞ്ഞു:- 
“ആന്‍റി .റേയ, ആന്‍റി റേയ, ഞാനിനി 
സ്‌ക്കൂളില്‍ പോവുകയേയില്ല. ' അതുകേട്ടു 
റെയീസ ചോദിക്കുകയാണ്‌:- “എനിക്ക്‌ ആ 
കുട്ടിയോട്‌ എന്തു പറയാന്‍ കഴിയും? ഞാന്‍ 
“അവനെ എങ്ങനെ സമാശ്വസിപ്പിക്കും? നമ്മുടെ 
കുഞ്ഞുങ്ങള്‍ക്ക്‌ എന്തു സംഭവിച്ചാലും--അത്‌ 
അന്ധമായ വിധിയുടെ ഗരപവൃത്തിയായാലും-- 
ഗ്രായം കൂടിയ നമ്മള്‍ ആ സന്ദര്‍ഭങ്ങളില്‍ 
കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലേക്കു സഹതാപ 
ത്തോടുകൂടി 
കൂടിയാണ്‌ നോക്കുക.” . 
റെയീസ ഗര്‍ബച്ചോഫിന്‍െറ, “1 Hope” എന്ന 
നല്ല പുസ്തകത്തില്‍നിന്നാണ്‌ ഈ ഭാഗം. ഈ 
ഗ്രന്ഥം ആത്മകഥയല്ല. ഒരു സാഹിത്യകാരന്‍ 
അവരോടു ചോദിച്ച ചോദ്യങ്ങള്‍ക്ക്‌ ഉത്തരങ്ങള്‍ 
നല്കുകയാണ്‌ അവര്‍. അവയ്ക്ക്‌ ഓര്‍മ്മകളുടെ 
യും നിരീക്ഷണങ്ങളുടെയും സ്വഭാവമുണ്ട്‌ . 
ഇതിന്‍െറ ഇരുന്നുറില്‍പ്പരം പുറങ്ങള്‍ വായിച്ചു 
കഴിയുമ്പോള്‍ കാരുണൃശാലിനിയായ, (പഗല്ഭ 
യായ, ബുദ്ധിശാലിനിയായ്‌ റെയീസ നമ്മുടെ 
മുന്‍പില്‍ നില്ക്കുന്നതായി കാണുന്നു. അവരോ 
. ടൊപ്പം” നിശ്ചയദാര്‍സ്ട്യമുളള ഗര്‍ബച്ചോഫും. 
റെയീസ പറയുന്നു:- “ഞങ്ങളുടെ ജീവിതത്തില്‍ 
എല്ലാമുണ്ട്‌ ആഹ്ളാദവും ദുഃവവും അത്യധിക 
മായ കഠിനാദ്ധ്വാനവും, വൈപുല്യമാര്‍ന്ന ആയാ 
സവും വിജയങ്ങളും പരാജയങ്ങളും ദാരിദ്യവും 
വിശപ്പും അവയോടൊപ്പം ഭാതികക്‌ ഷേമവും. 
അദ്‌ ദേഹവും ഞാനും ഞങ്ങളുടെ ആദ്യകാല 
ബന്ധം നിലനിറുത്തിക്കൊണ്ട്‌, ഞങ്ങളുടെ 
ആശയങ്ങളിലും ആദര്‍ശങ്ങളിലും ഭക്തി പുലര്‍ 
ത്തിക്കൊണ്ട്‌, അവയിലൂടെ കടന്നുപോയി. 
ഞങ്ങളുടെ ജീവിതത്തിലെ ഏററവും പ്രയാസപ്പെട്ട 
കാലയളവിലെ അഭൂതപൂര്‍വങ്ങളായ “അഗ്നി 





മാതമല്ല കുററബോധത്തോടും. 


പരീക്ഷ കളെ ചെറുത്തുനില്‍ക്കാന്‍ ആത്മാവി 
ന്‍െറ, ശക്തിയും ധൈര്യവും “ സ്ഥിരതയും 
എന്‍െറ ഭര്‍ത്താവിനെ സഹായിക്കുമെന്നു ഞാന്‍ 
വിശ്വസിക്കുന്നു. എന്‍െറ (പത്യാശ അതാണ്‌. 
ഗര്‍ബച്ചോഫിന്‍െറ പുനഃസംവിധാനചിന്തയെ 
ക്കുറിച്ചു (Perestrഠikക) റെയീസ വാഴ്ത്തിപ്പറ 
യുന്നതിന്‌ ഇന്നു സാംഗത്യമില്ല. അതിനു വലിയ: 
“മാര്‍ജിനി'ട്ട്‌ നമ്മള്‍ സ്വീകരിച്ചാല്‍ മതി. പക്ഷേ 
ഇതില്‍ പ്രകടമാകുന്ന മനുഷ്യത്വം - നമ്മളെ 
സ്പര്‍ശിക്കും. റെയീസയുടെ 
ജര്‍മ്മന്‍ യുദ്‌ധത്തടവുകാരക്കൊണ്ട്‌ അധികാരി 


കള്‍ റെയീസയുടെ വീട്ടിന്‍െറ മേല്‍ക്കൂരയിലെ 


കേടുപാടുകള്‍ മാററിക്കുകയാണ്‌ . നീലക്കണ്ണുകളും 


മനോഹരമായ തലമുടിയുമുള്ള കൊച്ചുകുഞ്ഞ്‌ --- . 
റെയീസയുടെ അനിയത്തി---ത്ടവുകാരെ ആകര്‍ 


ഷിച്ചു. ഒരു ഇൂര്‍മ്മന്‍ തടവുകാരന്‍ ആ 
കുഞ്ഞിന്‍െറ തലയില്‍ തലോടാനായി കൈനീട്ടി 
ച്ചെട്ലുന്നതു .റെയീസ കണ്ടു. റെയീസയുടെ 
ഹൃദയം ഭയംകൊണ്ടു സ്തംഭിച്ചു. ആ. കുട്ടി 
ഓടിച്ചെന്നു കുഞ്ഞിനെ വലിച്ചെടുത്തു സ്വന്തം 


ശരീരത്തിലേക്കു ചേര്‍ത്തു. അതിനുശേഷമാണു. 


റെയീസ തടവുകാരനെ നോക്കിയത്‌. അയാള്‍ 
കരയുന്നു. റെയീസ വല്ലാതെ ഉലഞ്ഞുപോയി. 


അവര്‍ അവിടെനിന്നു--യുവാവായ്‌ ജര്‍മ്മന്‍ - 


തടവുകാരന്‍ . കരയുന്നു. അയാള്‍ ശിരസ്സ്‌ 


നല്ലപോലെ കുനിച്ചിട്ടുണ്ട്‌. റെയീസ കൊച .' 
പെണ്‍കുട്ടി. അനിയത്തി ഭീതിയോടെ റെയീസയെ . 


പിടിച്ചിരിക്കുന്നു. അപരാധം ചെയ്യാത്ത ലക്ഷ 


ക്കണക്കിനാളുകള്‍ക്കുണ്ടായ രാക്ഷസീയമായ - 


്രാജുഡിയെക്കുറിച്ച്‌ റെയീസ ഇപ്പോള്‍ ഓര്‍മ്മി 
ക്കുന്നു. രാജ്യാതിര്‍ത്തികളില്‍ ഒതുങ്ങിനില്ക്കു 
ന്നതല്ല റെയീസയുടെ മനുഷ്യസ്‌നേഹം. ഈ 
സ്നേഹമാണ്‌ ഈ ്രന്ഥത്തിന്‍െറ സവിശേഷത. 


(! Hope—Raisa Gorbachev—Transtated - by. 
David Filoyd.—+ -ner നട, London—Rs. ‘ 
175} 


: സുധാകരന്‍െറ കഥ 


ഏതിലും ചൈതന്യമുണ്ട്‌ . അതു കണ്ടുപിടി 
ക്കുന്നവനാണ്‌ കലാകാരന്‍. നമ്മള്‍ കലാകാര 
ന്മാരല്ല. എങ്കിലും നമുക്ക്‌ ആ ചൈതനും 
ചെറിയ അളവിലെങ്കിലും അറിയാന്‍ സാധിക്കും. 
കോഴിക്കോട്ടുനിന്നു തിരുവനന്തപുരത്ത്‌ എത്തു 
ന്നവന്‌ ഓരോ നഗരത്തിനും ഓരോ ചൈതന്യ 


1091. 








ബാല്യകാലം. . 


Nw fo 


എം. കൃഷ്ണന്‍നായര്‍ 


സരിമ 


ഏതിലും ചൈതന്യമുണ്ട്‌ a 
അതു കണ്ടുപിടിക്കുന്നവ- , 


“നാണ്‌ കലാകാരന്‍. നമ്മള്‍ ; 


കലാകാരന്‍ മാരല്ല. എങ്കി? 
ലും നമുക്ക്‌ ആ ചൈതന്യം 


ചെറിയ അളവിലെങ്കിലും 


അറിയാന്‍ സാധിക്കും. 
കോഴിക്കോടുനിന്ന്‌ തിരു. 
വനന്തപുരത്ത്‌ എത്തുന്ന. 
വന്‌. ഓരോ നഗരത്തിനും; 
ഓരോ ചൈതന്യമുണ്ടെന്നു : 
ഗ്രഹിക്കാന്‍ കഴിയും. 









] 
| 
i 
i 





കലാകയമുദ് രം; 











"ത്തോടെ 








മുണ്ടെന്നു ദ്രഹിക്കാന്‍ കഴിയും. നമുക്ക്‌ ചെറിയ 
അളവില്‍ ലഭിക്കുന്ന ആ തോന്നലിനെ സാകല്യാ 
വസ്ഥയില്‍ സാക്ഷാത്കരിക്കാന്‍ കലാകാരനു 
കഴിയുന്നു. പട്ടണത്തില്‍ അലഞ്ഞുതിരിയുന്ന്‌ 
പെണ്ണിനെ സംശയത്തിന്‍െറ പേരില്‍ പൊലിസ്‌ 
പിടിച്ചുകൊണ്ടു പോകുന്നത്‌ സ്വാഭാവികം. 
ഇങ്ങനെയൊരു സംഭവത്തെ ആഖ്യാനപാടവ 
ചിത്രീകരിച്ച്‌ ആ സംഭവത്തില്‍ 
മറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ അല്ലെങ്കില്‍ 
“മിസ്റ്ററി'യെ- അഭിവ്യഞ്‌ ജിപ്പിക്കുകയാണ്‌ ശ്രീ. 
കെ.കെ. സുധാകരന്‍ രാത്രിയാകും മുന്‍പ്‌ 
എന്ന ചെറുകഥയില്‍ (കലാകമുദി). യാഥാതഥ്യ 


| ത്തിന്‍െറ തോന്നലുളവാക്കുന്നതാണ്‌ ഇക്കഥയെ 


ങ്കിലും ഉഈന്നല്‍ അതിലല്ല. ജീവിതത്തിന്‍െറ ഒരു 
ഖണ്ഡുമെടുത്തു കഥാകാരന്‍ നമ്മുടെ മുന്‍പില്‍ 
വയ്ക്കുന്നെങ്കിലും ജീവിതത്തിന്‍െറ സങ്കീര്‍ണ്ണത 
കളും ഗൂഡാര്‍ത്ഥസ്വഭാവങ്ങളും എടുത്തു കാണി 
ക്കാനാണ്‌ അദ്ദേഹത്തിന്‍െറ യത്നം.. ആ 


“ യത്നം സഫലീദവിക്കുന്നുണ്ട്‌ ഈ കഥയില്‍. 


*“എന്‍െറ പരുക്കന്‍ ചുററിക കടുത്ത കല്ലുകളില്‍ 


നിന്നു മാനുഷികസാദൃശ്യമുള്ള രൂപങ്ങളെ ഒന്നൊ 
ന്നായി ഉല്‍പാദിപ്പിക്കുന്നെങ്കില്‍ ആദ്രകിയയ്ക്കു . 


കാരണക്കാരന്‍ വേറെയുണ്ട്‌ എന്ന്‌ മീക്കെലാ 
ഞ്ചലോ പറഞ്ഞിട്ടുണ്ട്‌. അതൊരു ത്തി 
യാണ്‌ . ഗ്രീതകം 44 


ചോദ്യം ഉത്തരം 
“'പൂവിന്‍െറ പരിമളത്തില്‍, പഞ്ചസാരയുടെ 


“ മാധുര്യത്തില്‍, ചെറുകാററിന്‍െറ മാര്‍ദ്ദവത്തില്‍, 


യുവതിയുടെ കടാക്ഷത്തില്‍ ഇവയിലെല്ലാം 

നിങ്ങള്‍ എന്തു കാണുന്നു?”' 
"ചങ്ങമ്പുഴക്കവിത." 

.. പൈങ്കിളിസാഹിതൃത്തെ ചിലര്‍ ആക്ഷേപി 

ക്കുന്നത്‌ എന്തുകൊണ്ട്‌ ?” 
*‘വിശ്വസിക്കാനാവാത്ത സംഭവങ്ങള്‍ ജീവിത 

ത്തില്‍ ഉണ്ടാകുന്നതുപോലെ ' പൈങ്കിളിസ്സാഹി 


| . -തൃത്തിലും ഉണ്ടാകുന്നു. സാഹിത്യത്തിലെ അവി 


ലം 


മനുഷ്യന്‍െറ സത്യാന്വേ 
ഷണതല്പരത്വം അസഭ്യ 
പദവര്‍ഷം കൊണ്ടോ അടി 


കൊടുക്കല്‍ കൊണ്ടോ കെ . 


ടുടങ്ങില്ലെന്നു കുട്ടിക്കൃഷ്ണ 
മാരാര്‍ പറഞ്ഞത്‌ ഞാന്‍ 


' നിങ്ങളോടു പറയട്ടെ. 


പ ഫംനതുദി 46, 7 
TR ois 


ശ്വാസ്യത്‌ ഉദ്വേഗളുനകമാണ്‌. ജീവിതത്തിലെ 
അവിശ്വാസ്യത അദ്ഭുതജുനകം മാ്രമാണ്‌ .”' 
ആളുകള്‍ കള്ളം പറഞ്ഞാല്‍, അതു 


“കളളമാണെന്നു കേള്‍ക്കുന്ന നമ്മള്‍ക്കു തോന്നി 


യാല്‍ എന്തുചെയ്യണം? 
"കള്ളമാണെന്നു തോന്നിയാലും അതു വിശ്വ 
സിക്കണം. അതില്‍നിന്നു നന്മയേ ഉണ്ടാകൂ.” 
"എടാ കണിയാനേ നിനക്കു തന്തയുണ്ടോ?” 
“'മനുഷ്യന്‍റ സത്യാന്വേഷണ തല്‍പരത്വം 
അസഭ്യപദവര്‍ഷംകൊണ്ടോ അടികൊടുക്കല്‍ 
കൊണ്ടോ കെട്ടടങ്ങില്ലെന്നു കുട്ടിക്കൃഷ്‌ണമാരാര്‍ 
പറഞ്ഞത്‌ ഞാന്‍ നിങ്ങളോടു പറയട്ടെ.” 
“'റരി.വി സെര്‍റിലൂടെ ഞാന്‍ കണ്ട സീതയെ 
സുന്ദരിയെന്നു നിങ്ങള്‍  വാഴ്ത്തിയിരുന്നു. 
ഞാന്‍ അവരെ നേരിട്ടു കണ്ടു. ഒരു സൌന്ദര്യവും 
എനിക്കു -കാണാന്‍ കഴിഞ്ഞില്ല. നിങ്ങള്‍ 
തെററല്ലേ പറഞ്ഞത്‌ ?'' | 
"മെയ്ക്കപ്പോടുകൂടി അവര്‍ നിങ്ങളുടെ മൂന്‍ 
പില്‍ വരാത്തതിനു കുററക്കാരന്‍ ഞാനാണോ? 7 
“'വൃദ്ധ_ഒരു നിര്‍വചനം തരൂ.” 
"ബസ്സില്‍ തിടുക്കത്തില്‍ കയറുമ്പോള്‍ കുട 
പെട്ടെന്ന്‌ അടച്ചു പിറകില്‍ നില്ക്കുന്ന പുരുഷന്‍െറ 
കണ്ണില്‍ അതിന്‍െറ മൂടുകൊണ്ട്‌ ഇടിക്കുന്നവര്‍. 


. മതിയായിരുന്നു. 


പുരുഷന്‍ “അയ്യോ” എന്നു വിളിച്ചാലും 4 “സോറി 


: എന്നുപോലും പറയാത്തവര്‍.” 


“ആധുനിക നിരൂപകന്‍ ആധുനിക നോവലി - 
സ്ററിനെയും ആധുനിക കവിയെയും അത്യു 
ക്തിയിലൂടെ ര്പരശംസിക്കുമ്പോള്‍ വായനക്കാര 
നായ ഞാന്‍ എന്തുചെയ്യണം? 

“നവീന നിരൂപകന്‍െറ അതിശയോക്തി 
അസത്യമായേ ആര്‍ക്കും തോന്നു. കുട്ടിക്കൃഷ്ണ 
മാരാരുടെ ന്യൂനോക്തി സത്യ.പസ്‌താവമായും 


” തോന്നും.” 


മനശാസ്ത്രപരമായി 
' 
ശരി. 


ചങ്ങമ്പുഴയുടെ കവിതയെ സൂക്ഷ്മ 
സൂക്ഷ്മമായി വിലയിരുത്തുന്ന “ചങ്ങമ്പുഴയെ 
ഓര്‍ക്കുമ്പോള്‍” എന്ന ലേഖനത്തിന്‍െറ തുടക്ക. 
മിങ്ങനെ. - (പബന്‌ ധകാരന്‍ നല്ല കവിയും 
എന്‍െറ സുഹൃത്തുമായ (ശീ. വിഷ്ണുനാരായ 
ണന്‍ നമ്പൂതിരിയാണ്‌. ലേഖനം ത്രി 
ആഴ്ചപ്പതിപ്പില്‍) 

"കുറേനാള്‍ മുമ്പ്‌ ഒരു ക്ളാസ്സില്‍, ' ചങ്ങമ്പുഴ 
യുടെ ഉണ്ടു വരിയെങ്കിലും കേട്ടിട്ടില്ലാത്ത 
ആരെങ്കിലും ഉണ്ടോ?” എന്നന്വേഷിച്ചപ്പോള്‍ 
ഒട്ടുമിക്ക്പേരും അക്കൂട്ടത്തില്‍ പെടുമെന്നു വെളി 
പ്പെട്ടത്‌ എന്നെ നടുക്കിക്കളഞ്ഞു. ഇതാണോ 
കാലാന്തരം എന്നൊക്കെപ്പറയുന്നതിന്‍െറ പൊ 
രുള്‍? നമ്മുടെ കാല്‍ച്ചുവട്ടില്‍നിന്ന്‌ .മണ്ണൂര്‍ന്ന്‌ 
മറെറാരു വരമ്പുയരുന്നു. അതിന്‌ മേല്‍ പുതിയ 
ചുവടുകള്‍ തെളിയുന്നു. അവരുടെ ഈന്നലും 
താളവും ഉന്നവും വേറെ. 

ഒരു നല്ല കവിയെക്കുറിച്ച . നാലു. നല്ല 
വാക്കുകള്‍ പറയാന്‍ തുടങ്ങുമ്പോള്‍ ലേഖകന്‍ 
തുടക്കത്തിലേ ഈ . നിഷേധാത്മകസ്വഭാവം . 
കാണിക്കുന്നതെന്തിന്‌ ? ഉത്തരം ഇതൊരു 'ഡി 
ഫെന്‍സ്‌ മെക്കാനിസ്‌ മാണ്‌ എന്നതാണ്‌. ചങ്ങ 
മ്പുഴയെ കലവറകൂടാതെ പ്രബന്ധകാരനു 
വാഴ്ത്താന്‍ വയ്യ. അദ്ദേഹം വൈലോപ്പിളളിയു - 
ടെയും അദ്‌ ദേഹത്തെ തുടര്‍ന്നു വന്ന കവികളുടെ, 
യും സ്തോതാവു മാ്രമാണ്‌. എന്നാല്‍..അതു 
പച്ചയായി അങ്ങു . പറയാന്‍  ഗ്പയാസവും. 
അതുകൊണ്ട്‌. മനസ്സില്‍ രണ്ടു തലങ്ങള്‍ 
അദ്‌ ദേഹമുണ്ടാക്കുന്നു. ഒരുതലത്തില്‍ ചങ്ങമ്പുഴ 
നിന്ദനം; ' മറേറത്തലത്തില്‍ ചങ്ങമ്പുഴക്കവിത. 


യ്ക്കു ശേഷമുളള കവിതയുടെ അഭിനന്ദനം. 


രണ്ടും തമ്മില്‍ ' 'വ്യാമര്‍ദ്ദമൊട്ടിട നടന്നു. 
ദശാവിശേഷാല്‍ സാമര്‍ത്‌ ഥ്യമാര്‍ന്ന്‌ ആദ്യത്തേത്‌ . 
ജയിക്കുന്നു. നിരൂപണമോ വിമര്‍ശനമോ എഴുതു 


“മ്പോള്‍ ഷെയ്ക്സ്പിയര്‍ പറഞ്ഞതുപോലെ 


മനുഷ്യന്‍ ആരായാലും വേണ്ടില്ല, അവന്‍െറ 
ഉളളിലുളളത്‌ അതുപോലെ പുറത്തു കാണിച്ചാല്‍ 
അങ്ങനെ കാണിക്കില്ലെന്നു 
നിര്‍ബ്ബന്‌ ധമുണ്ടോ? ഉണ്ടെങ്കില്‍ ആയിക്കൊളളൂ. 
പക്‌ ഷേ സ്വന്തം അണ്‍ കോണ്‍ഷ്യസ്‌ ' എടുത്തു 
മററുളളവര്‍ക്കു കാണാന്‍വേണ്ടി പുറത്തിടരുത്‌ . . 
ഒരു വിദ്യാര്‍ത്ഥിക്കും ചങ്ങമ്പുഴക്കവിതയുടെ 
രണ്ടു വരികള്‍പോലും അറിഞ്ഞുകൂടാ എന്നതിനെ . 
അവലംബിച്ചാണല്ലോ കവിതയുടെ മറെറാരു 
വരമ്പ്‌ ഉണ്ടായിയെന്ന തീരുമാനത്തില്‍ ര്രബന്ധ 
കാരന്‍ പില “ഞാനൊന്നു .ചോദിക്കട്ടെ 


ക 














സാദരം മഹാമുനേ” എഴുത്തച്‌ഛന്‍െറ കവിത 
യില്‍നിന്നു രണ്ടുവരി .ഏതു വിദ്യാര്‍ത്ഥി 
ചൊല്ലും? കുഞ്ചന്‍നമ്പ്യാരുടെയോ ഉണ്ണായിവാര്യ 
രുടെയോ, പുനം നമ്പൂതിരിയുടെയോ വെണ്‍മണി 
യുടെയോ വളളത്തോളിന്‍െറയോ കുമാരനാശാ 
ന്‍െറയോ ഉളളൂരിന്‍െറയോ കാവ്യങ്ങളില്‍നിന്ന്‌ 
രണ്ടുവരികള്‍ വീതം ഏതു വിദ്യാര്‍ത്ഥി ചൊല്ലും ? 
ഇനി ചങ്ങമ്പുഴയ്‌ ക്കുശേഷമുളള കവികളെ 
ഒന്നോര്‍മ്മിക്കു. വിഷ്ണുനാരായണന്‍ നമ്പൂതിരി, 
കെ.ജി. ശങ്കരപ്പിളള, കടമ്മനിട്ട ഇവരുടെയെല്ലാം 
കാവ്യങ്ങളില്‍നിന്ന്‌ ഏതു വിദ്യാര്‍ത്ഥിയാണ്‌ 
രണ്ടുവരി ചൊല്ലുന്നത്‌ ? വൈലോപ്പിളളി, ഇടശ്ശേരി, 
കെ.കെ. രാജു ഇവര്‍ നവീനന് മാരില്‍ പെടില്ല. 
അവരെക്കുറിച്ചു കേട്ടിട്ടുള്ള വിദ്യാര്‍ത്ഥികള്‍തന്നെ 
എ്തകാണും? വിദ്യാര്‍ത്‌ഥികള്‍ക്കു ചങ്ങമ്പുഴയു 
ടെ രണ്ടുവരികള്‍ അറിഞ്ഞുകൂടാ എന്നതുകൊണ്ട്‌ 
ആ കാവ്യമാര്‍ഗ്ഗം ജീര്‍ണ്ണതയുടെ ഇലകള്‍ വീണു 
മൂടിപ്പോയെന്നു കരുതാമോ ? നൂറു വിദ്യാര്‍ത്ഥികള്‍ 
ഉളള ക്ളാസ്സില്‍ സാഹിത്യത്തില്‍ താല്‍പര്യമുള്ള 
വര്‍ ഏറിവന്നാല്‍ അഞ്ചുപേരല്ലേ . കാണു. 
പ്രബന ധകാരന്‍െറ ഈ ' 'സിദ്ധവല്‍ക്കരണം' 
തെററ്‌. അദ്‌ ദേഹ്ത്തിന്‍െറ 'ഡിഫെന്‍സ്‌ മെക്കാ 
നിസം' മനഃശാസ്രതപരമായി ശരി. 


ഇച്‌ ഛാശക്തി . 
ജയിക്കുന്നു. ' 


**എടാ, സന്ധ്യയ്ക്കു ആറുമണിതൊട്ട്‌ രാത്രി 


ഒന്‍പതു മണിവരെ പഠിച്ചകൊളളണം. അതിനു 
ശേഷമേ ഉണുകഴിക്കാവു'” എന്ന്‌ അച്ഛന്‍ 
2 മകനോട്‌ ആജ്‌ ഞാപിക്കുമ്പോള്‍ ആ അച്ഛന്‍െറ 
ഇച്ഛാശക്തിയാണ്‌ (പവര്‍ത്തിക്കുന്നത്‌. മകന്‍ 
“പേടിച്ച്‌ ഒന്‍പതു മണിവരെ പഠിക്കുമ്പോള്‍ 
അച്ഛന്‍െറ ഇച്ഛാശക്തി ജയിക്കുന്നു. ''മോ 
നേ പഠിച്ച്‌ ഒന്നാംക്‌ ളാസ്സില്‍ ജയിച്ചാല്‍ നിനക്കു 
ഞാന്‍ സൈക്കിള്‍ വാങ്ങിച്ചു തരാം” എന്ന്‌ അമ്മ 
മകനോടു സ്നേഹപൂര്‍വം പറയുന്നതു കേട്ട്‌ 
അവന്‍. പഠിക്കുമ്പോഴും അമ്മയുടെ ഇച്ഛാ 
ശക്തിയാണ്‌ ജയിക്കുന്നത്‌. സര്‍ഗ്ഗാത്മക 
പ്രവര്‍ത്തനത്തില്‍ ഈ .ഇച്ഛാശക് തിക്കു 
സ്ഥാനമില്ല. അജാഗരിതുഹൃത്തില്‍നിന്ന്‌ ഉയരുന്ന 
പ്രചോദനം എന്ന അഗ്നിനാളം ഇച്ഛാശക്തി 
യെ 'തട്ടി താഴെയിട്ട്‌ യുക്തിക്കും വലിയ 
സ്ഥാനം കല്പിക്കാതെ വിരാജിക്കുമ്പോഴാണ്‌ 
. സര്‍ഗ്ഗ.പ്രകിയ നടക്കുക. - കീററ്സിന്‍െറയും 
ഷെല്ലിയുടെയും കാവ്യങ്ങളില്‍ സര്‍ഗ്ഗശക്തി 
ക്കാണ്‌ ്പാധാനൃം. ററി.എസ്‌ . എല്‍യെററിന്‍െറ 
കാവ്യങ്ങളില്‍ ഇച്ഛാശക്തിയാണ്‌ ഗ്പകടമാ 


“ വുക. കാക്കനാടന്‍െറ 'ശ്രീച്രക്‌ത്തില്‍ ഇച്ഛാ 


ശക്തി;; തകഴിയുടെ “വെളളപ്പൊക്കത്തില്‍ 
“മാഞ്ചുവട്ടില്‍” ഈ കഥകളില്‍ സര്‍ഗ്ഗശക്തി. ശ്രീ. 


ററി.വി. കൊച്ചുബാവ മാതൃഭൂമി ആഴച്പ്പതിപ്പില്‍ ” 


എഴുതിയ “അന്നയും ഭര്‍ത്താവും” എന്ന കഥയില്‍ 
“കലയുടെ മാന്തികത്വമില്ല. അത്‌ ഇച്‌ ഛാശക്തി 
രൂപം നല്കിയ രചന മാരതമാണ്‌. അന്നയുടെ : 
ഭര്‍ത്താവ്‌ എഴുത്തെഴുതി വച്ചിട്ട്‌ അര്രത്യക്ഷ 
 നാകുന്നു. ഒരു കൂസലുമില്ലാതെ അവള്‍ പിന്നീടും 
ജീവിക്കുന്നു. പൊലിസ്‌ ഇന്‍സ്‌ പെക്ടറെപ്പോലും 
നിന്ദിക്കുന്നുണ്ട്‌ അവള്‍. ഈ തന്‍റടക്കാരിയു 
ടെ ജീവിതത്തെ യാഥാതഥ്യത്തിന്‍െറ തലത്തിലും 


ഫാന്‍റസിയുടെ തലത്തിലും ചിത്രീകരിക്കാന്‍ 
ശ്രമിച്ച്‌ അനുവാചകന്‍െറ ബുദ്ധിക്കു ക്ളേശവും 
ഹൃദയത്തിനു യാതനയും ഉളവാക്കുകയാണ്‌ 
കൊച്ചുബാവ. ഹൃദയത്തിന്‍െറ സന്തതികളായ 
കഥകള്‍ വായിക്കുമ്പോള്‍ അവ കഥകളാണെന്ന 
ബോധം നമുക്കുണ്ടാവുകയില്ല. ഇച്ഛാശക്തി 
യുടെ സന്തതിയായ ഈ കഥ വായിക്കുമ്പോള്‍ 
“ആങ്ഹാ, കൊച്ചുബാവ കഥയെഴുതുകയാണ്‌ 


അല്ലേ എന്നു നമ്മള്‍ ചോദിക്കും: ആ ചോദ്യം . 


ഗള്‍ഫ്‌ രാബ്യൃത്തിരിക്കുന്ന എന്‍െറ സ്‌നേഹിതന്‍ 
കേള്‍ക്കുന്നുവെന്നാണ്‌ എന്‍െറ വിചാരം. 


വിശ്വസാഹിത ത്തില്‍ 


v 


നിന്ന്‌ 


ജൂസപ്പേ ഡീ ലാമ്പേഡുസ (Giuseppe di 


tampedusa’ 1896-1957) സിസിലിയിലെ 
രാളുകുമാരനായിരുന്നു. അദ്ദേഹം 1! Gatto- 
pardo -—Eng: translation ‘The Leopard’ എന്ന 
നോവലിന്‍െറ രചനകൊണ്ടു വിശ്വവിഖ്യാതനായി . 
പക്ഷേ ലാമ്വേഡൂസയുടെ മരണത്തിനുശേഷമേ 
നോവല്‍ പ്രസിദ്ധപ്പെടുത്തിയുളളു. (1958-ല്‍. 
ഇംഗ്ളീഷ്‌ തര്‍ജ്ജുമ 1960-ലും.) സിസിലിയുടെ 
ചരിത്രത്തെ സ്വന്തം കുടുംബത്തിന്‍െറ ചരിത 
ത്തോടു ബന്ധപ്പെടുത്തി അദ്ദേഹം എഴുതിയ 
ഈ നോവലിനെ L.P. Hartley ‘Perhaps the 
greatest novel of ‘the: century”: എന്നു 
വിശേഷിപ്പിച്ചു. Towering -achievement, A 
masterwork, A majestic novel, A masterpiece 
എന്നൊക്കെയാണ്‌ മററു നിരൂപകര്‍ ഇതിനെ 
വിശേഷിപ്പിച്ചത്‌ . ഇററലിയിലെ വിവിധ (പദേശ 
ങ്ങള്‍ ഒന്നാകുമ്പോള്‍ ഫ്യൂഡല്‍ വ്യവസ്ഥയുടെ 
പ്രതീകമായ ഫ്രേബിസിയോ മരിക്കുന്നു. അദ്ദേ 
ഹത്തിന്‍െറ ജീവിതകാലത്തു സാമൂഹികമായ 


ജീര്‍ണ്ണതയുണ്ടാകുന്നു. ആ ജീര്‍ണ്ണതയുടെ കലാ 


- ത്മകമായ പഠനമാണ്‌. ഈ നോവല്‍. മാതമല്ല 


ചരിതവും തത്ത്വചിന്തയും ഇതില്‍ ഗഹനതയോ. 
ടെ ആവിഷ്‌ കൃതമാകുന്നു. ഇത്‌ സിസിലിയുടെ 
കഥ മാതമല്ല, ഫ്രേബിസിയോയുടെ കഥ 
മാര്രമല്ല, ലോകത്തുളള ഏതു രാജ്യത്തിന്‍െറയും 
കഥയാണ്‌ . അവിടെയുളള ഏതു പൌരന്‍െറയും 
കഥയാണ്‌. | 

ഫ്രേബിസിയോയുടെ മൂന്നു പെണ്‍മക്കളും 


അവിവാഹിതരായി -കഴിയുന്നു. അവരില്‍ ഒരു - 


ത്തിയുടെ ഒരു പ്രവൃത്തി ഫ്യൂഡലിസത്തിന്‍െറ 
തകര്‍ച്ചയെ കാണിക്കുന്നു. -ഫ്രേബിസിയോക്ക്‌ 


Bendicം എന്ന പേരുള്ള പട്ടി ഉണ്ടായിരുന്നു. 
- നോവല്‍ തുടങ്ങുമ്പോള്‍ത്തന്നെ . അത്‌ കഥാ 


പാര്രതമായി വരുന്നുണ്ട്‌ . ആ മൃഗം ചത്തുപോയെ 


, അിലും അതിന്‍െറ അവശിഷ്‌ടം സൂക്‌ ഷിച്ചുവച്ചി 


ട്ടുണ്ട്‌. മകള്‍ക്ക്‌ ആന്തരമായ ശൂന്യത. അതു 
സമ്പൂര്‍ണ്ണമായിക്കഴിഞ്ഞു. പട്ടിയുടെ നിശ്ചേത 
നഭാഗംപോലും കയ്പുള്ള ഓര്‍മ്മകള്‍ ജുനിപ്പി 
ക്കുന്നു. അവള്‍ പരിചാരികയെ വിളിച്ച പറഞ്ഞു:- 
“This dog has realty become too moth - eaten 
and dusty. Take it out and throw it away.” 
പട്ടിയുടെ ശവത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. 


അതിന്‍െറ സ്ഫടികക്കണ്ണുകള്‍ അവളെ തുറിച്ചു 


p നോക്കി. ഇനിയുളള ഭാഗം ഇംഗ്‌ ളീഷില്‍ത്തന്നെ 
യാവട്ടെ. തര്‍ജ്ജമ അതിന്‍െറ കലാസനദഗമില്ലാ . 
“During the flight down from the - 


തെയാക്കും. 






- ഇച്ഛാശക്തിയെ തട്ടി 



































































കെ.കെ. സുധാകരന്‍ 



















































































































































































അജാഗരിതഹൃത്തില്‍ 
നിന്ന്‌ ഉയരുന്ന പ്രചോദനം . 
എന്ന അഗ്‌നിനാളം. 



































താഴെയിട്ട്‌ യുക്തിക്കും |. 
വലിയ സ്ഥാനം കല്പി , 
ക്കാതെ വിരാജിക്കുമ്പോ 1 ! 
ഴാണ്‌ സര്‍ഗ്ഗരപ്രകിയ നട | ; 
ക്കുക. 


















































കലാകൌഈമുദ। 4൦. 




















പത്‌; മാസ്യബഹ്‌ മണ്യം 





വിദേശത്തുനിന്ന്‌ ഒരു 
പുസ്തകവും വരുന്നില്ല. 
കേന്ദ്രസര്‍ക്കാരിന്‍െറ പു 
തിയ നിയമമാണ്‌ ഈ 


ത്തിനു കാരണം. പുസ്ത 
കക്കടകളില്‍ പൊടിയണി 
ഞ്ഞ കുറെ പഴയ പുസ്ത 
കങ്ങള്‍ മാതം. പിന്നെ 
“ഇന്ത്യന്‍ പെന്‍ഗ്വിന്‍ [പസി 
“ദ്ധപ്പെടുത്തുന്ന (്രാഷും. 


കലാകരമുദി 48 








സമയത്തും (15-10-91. 


“ പിരിച്ചുവിട്ടിട്ടില്ല. അതുകൊണ്ടു 
എം.കെ. സാനു (പസിഡന്‍റും ഞാന്‍ എക്‌സി - 


സാംസ്‌ കാരികാധഃപതന , 


Window his torm recomposed itself for an 
instant; in the air one could have seen dancing 
a quadruped with long whiskers and its right 
foreleg seemed to be raised in imprecation. 
Then all found peace in a heap of livid dust.” 

ശ്വാനന്‍െറ ശവം ഇുന്നലില്‍നിന്നു താഴോട്ടു 


പറക്കുമ്പോള്‍ അവന്‍െറ രൂപം ഒരുനിമിഷത്തേക്ക്‌ 


വീണ്ടും നിര്‍മ്മിക്കപ്പെട്ടതുപോലെയായി. നീണ്ട 
മീശയുള്ള ഒരു നാല്ക്കാലിമൃഗം വായുവില്‍ 


നൃത്തംചെയ്യുന്നത്‌ ആര്‍ക്കും കാണാമായിരുന്നു. 
അതിന്‍െറ വലതുവശത്തെ മുന്‍കാല ശപിക്കുന്ന 
മട്ടില്‍ ഉയര്‍ത്തിപ്പിടിച്ചതുപോലെയായി. പിന്നെ 
ഇരുണ്ട ഒരു കൂമ്പാരം മണ്ണില്‍ എല്ലാം ശാന്തത 
കണ്ടെത്തി. ഇതാണ്‌, ഞാന്‍ പലപ്പോഴും 
പറയാറുള്ള കലാസനന്‌ ദര്യത്തിനു കിരീടം 
വയ്ക്കല്‍. പപതിഭാശാലികള്‍ക്കേ ഇമ്മട്ടില്‍ 


" എഴുതാന്‍ പററൂ. ഇതൊക്കെ വായിക്കുന്നവര്‍ക്കു 


മലയാളസാഹിത്ൃത്തില്‍ ഒന്നുമില്ലെന്നു തോന്നു 
ന്നതു സ്വാഭാവികം. അങ്ങനെ തോന്നുന്നവരെ 
പുച്ഛിക്കുന്നതില്‍ ഒരര്‍ത്‌ ഥവുമില്ല. 


ഇപ്പോള്‍ തോന്നുന്നത്‌ 


വാക്കുകള്‍ അസമര്‍ത്ഥങ്ങളോ? അല്ല. വിദഗ്‌ 
ദ്ധന്‍റ കൈയില്‍ അവ ശക്തിയാര്‍ന്ന 
ഉപകരണങ്ങളാവും. കാളിദാസന്‍, വാക്കുകള്‍ 
കൊണ്ട്‌ “‘മേഹ്വസന് ദേശ മെന്ന RR 
മുയര്‍ത്തി. 

2. ഈയിടെ ആലപ്പുഴവഴി പോയപ്പോള്‍ 
വാടത്തോട്ടില്‍ രണ്ടു മുട്ടപ്പായലുകള്‍ അടുത്തടു 


. ത്തുനിന്ന്‌ ശൃംഗരിച്ചു നൃത്തം ചെയ്യുന്നതു ഞാന്‍ 


കണ്ടു. പദ്മാസുരബഹ്മണ്ൃത്തിന്‍െറ ശിഷ്യത്വം 
അവ സ്വീകരിച്ചിരിക്കും. 

3. കേരള സാഹിത്യ അക്കാദമി ഇതെഴുതുന്ന 
“സമയം രാത്രി 9-45) 
(്രഫെസര്‍ 


ക്യൂട്ടീവ്‌ അംഗവുംതന്നെ . അക്കാദമി ര്രസിദ്‌ധീക 
രിച്ച ഗന്ഥങ്ങള്‍ ചവറുകളാണെന്ന്‌ ഞാന്‍ 
പറഞ്ഞതായി അക്കാദമിയോടു ബന്ധപ്പെട്ട 
ഒരാള്‍ ' പറഞ്ഞു പരത്തുന്നു. ശരിയല്ല അത്‌. 
സാംസ്കാരിക മരന്തിയായിരുന്ന ശ്രീ. ററി.കെ. 
രാമകൃഷ്ണനും സ്രെകട്ടറി ്രഫെസര്‍ എരുമേലി 
പരമേശ്വരന്‍പിളളയും കേള്‍ക്കെ ഞാന്‍ അവ 
ഉത്‌ കൃഷ്ടങ്ങളാണെന്നു പറഞ്ഞിട്ടുണ്ട്‌. അവയില്‍ 
ഏററവും വിശിഷ്ടം ശ്രീ. എം.എച്ച്‌. ശാസ്ര്രിക 


ളുടെ “രസിക കനതുകം' വ്യാഖ്യാനമുള്‍ക്കൊളളു. - 


ന്ന നളചരിതം കഥകളിയുടെ (പസാധനമാണ്‌ . 
നളചരിതം ആട്ടക്കഥയ്‌ ക്കു പല വ്യാഖ്യാനങ്ങള്‍ 


ഉണ്ടാവാന്‍ വയ്യ. ഒരു വ്യാഖ്യാനമേ ഏതു 


കലാസൃഷ്‌ ടിക്കും ഉളളൂ. ആ വ്യാഖ്യാനം നമുക്കു 
തന്നയാള്‍ മഹാപണ്ഡിതനായ ശ്രീ. എം.എച്ച്‌. 
ശാസ്ത്രികളാണ്‌ . ഈ ഗ്രന്ഥം (പസാധനം 


ചെയ്തു എന്നതിന്‍െറ പേരില്‍ രീ ററി.കെ.. 


രാമകൃഷ്ണനും ്രഫൈസര്‍ എം.കെ. സാനുവും 


. അഭിനന്ദനം അര്‍ഹിക്കുന്നു. സഹൃദയര്‍ അവ 


രോടു കുടപ്പെട്ടിരിക്കുന്നു. 


4. . വിദേശത്തുനിന്ന്‌ ഒരു പുസ്തകവും 


വരുന്നില്ല. കേന്ദ്ര സര്‍ക്കാരിന്‍െറ പുതിയ 
നിയമമാണ്‌ ഈ.സാംസ്‌ കാരികാധഃപതനത്തിനു 


“കാരണം. പുസ്തകക്കടകളില്‍ പൊടിയണിഞ്ഞ 


യും കട്ടപിടിച്ച - രക്തത്തിന്‍െറയും 


“ വിവാഹം കെങ്കേമമായി” 


കുറെ പഴയ പുസ്തകങ്ങള്‍ മാതം. “പിന്നെ 
ഇന്‍ഡ്യന്‍ പെന്‍ഗ്വിന്‍ പ്രസിദ്ധപ്പെടുത്തുന്ന 
ര്രാഷും. വായിച്ചേ തീരൂ എന്നു കരുതുന്നവര്‍ 
്രാഷാണെന്നറിഞ്ഞുതന്നെ ഈ ചവറു വാങ്ങുന്നു. 
കുറെ പുറങ്ങള്‍ വായിച്ചിട്ടു ദൂരെയെറിയുന്നു. 
സംസ്കാരത്തിന്‍െറ നേര്‍ക്കുളള ഈ അവഹേളനം 
ഇത്രത്തോളം ഒരിക്കലും മൂര്‍ദ്ധന്യാവസ്ഥയി 
ലെത്തിയിട്ടില്ല. ്രന്ഥപാരായണമില്ലാതെയാവു 
മ്പോള്‍ ജുനത മൂര്‍ഖത്വം (പാപിക്കുന്നു. രാജ്യം 
കാട്ടാളത്തത്തിലേക്കു നീങ്ങുന്നു. അധികാരികള്‍ 
ഇതു മനസ്സിലാക്കിയെങ്കില്‍! 

5. എവിടെനിന്നാണ്‌ അഴുകിയ മ മാംസത്തിന്‍െറ 
നാററം 
വരുന്നത്‌ ? പഞ്ചാബില്‍നിന്ന്‌ ; ജുമ്മു-കാശ്‌ ്മീരില്‍ 
നിന്ന്‌ . എവിടെനിന്നാണ്‌ ഈ..നീണ്ട രോദനമുയ 
രുന്നത്‌ ? ഭീകരന്മാര്‍ തട്ടിക്കൊണ്ടു പോയവരുടെ 
യും അവരുടെ ബന ധുക്കളുടെയും കണ്ഠങ്ങളില്‍ 
നിന്ന്‌. അവ വിന്‌ ധ്യപര്‍വൃതം കടന്ന്‌ കുന്യാകുമാ 
രിവരെ എത്തുന്നു. അതുകേട്ടു ഞാനും രോദന 
മുയര്‍ത്തുന്നു. ആരുണ്ടതറിയാന്‍ ? 


വിജുയന്‍ കരോട്ട്‌ 


കാര്‍ബണും ഡയമണ്ടും. ഒരേ കുടുംബത്തില്‍ 
പെട്ടവരാണ്‌. കാര്‍ബണിന്‍െറ വിശുദ്ധമായ 
രൂപമാണു ഡയമണ്ട്‌ എന്നും പറയാം. പക്ഷേ 
സ്വര്‍ണ്ണാഭരണത്തില്‍ . കരിക്കട്ട ആരെങ്കിലും 
വയ്ക്കാറുണ്ടോ? രത്നത്തിന്‍റെ ഉജ്ജ്വലത 
കരിക്കട്ടയ്ക്ക്‌ എന്നെങ്കിലും കിട്ടുമോ? അതുപോ 
ലെലില്ലിപ്പുവിന്‌ എന്തൊരു സൌരഭ്യം? ലില്ലിയുടെ 
കുടുംബത്തില്‍ പെട്ടതാണ്‌ ഉളളി. അതിനാകട്ടെ 
തീക്ഷ്ണഗന്ധവും. ഉളളിയെക്കണ്ടാല്‍ വെറുപ്പ്‌; 
ലില്ലിപ്പുവിനെക്കണ്ടാല്‍ സ്നേഹം. ലില്ലിക്കുട്ടിയും 
ലക്ഷ്മിക്കുട്ടിയും കൂട്ടുകാരികള്‍. ലില്ലിക്കുട്ടി 
സുന്ദരി; ലക്ഷ്മിക്കുട്ടിക്കു വൈരൂപ്യം. രണ്ടു. 
പേരും അവിവാഹിതകളാണ്‌ . ഇവരെ ശ്രീ. 
വിജയന്‍ കാരോട്ട്‌ എഴുതിയ ബ്രോഡ്വേയിലെ 
കാഴ്ച എന്ന ചെറുകഥയില്‍ കാണാം (ദേശാഭി 
മാനി വാരിക). സ്വാഭാവികമായും എല്ലാവരും 
സുന്ദരിയെ നോക്കുകയും അസുന്ദരിയെ 
അവഗണിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ്‌ 
സഹോദരിയുടെ വിവാഹം നടത്താന്‍വേണ്ടി 
സ്വര്‍ണ്ണം മോഷ്ടിച്ച ഒരാളെ കൈവിലങ്ങുവച്ചു 
പൊലിസുകാര്‍ കൊണ്ടുപോകുന്നത്‌ അവര്‍ 
കണ്ടത്‌. അയാളെ അറസ്ററ്‌ ചെയ്തതിന്‍െറ 
കാരണം അവര്‍ക്കറിഞ്ഞുകൂടാ. വഴിയേ വന്നവ 


" രില്‍ ആരോ പറഞ്ഞുകൊടുത്തപ്പൊഴേ അവര്‍ക്കതു 


മനസ്സിലാക്കാന്‍ കഴിഞ്ഞുള്ളു. അനുളുത്തിയുടെ 
വിവാഹത്തിനുവേണ്ടി ഒരിക്കല്‍ ലക്ചററായിരു 


ന്ന,. പിന്നീട്‌ ഫിനാന്‍സിങ്‌ ' കമ്പനിയില്‍ 
ഉദ്യോഗസ്ഥനായ ചേട്ടന്‍ സ്വര്‍ണ്ണം മോഷ്ടിച്ച. 
നടന്നു. അയാള്‍ 
ഇരുമ്പഴിക്കുളളിലുമായി. അറസ്ററ്‌ ചെയ്യപ്പെട്ടവ 
നെ.കണ്ടു ലക്ഷ്മിക്കുട്ടി മ്രന്തിഎ-- “എനിക്കി 
ങ്ങനെ ഒരു ചേട്ടനുണ്ടായിരുന്നെങ്കില്‍... നിനക്ക 
ങ്ങനെ ഒരു ചേട്ടനുണ്ടായിരുന്നെങ്കില്‍.”” 
സഹോദരിയുടെ സൂക്ഷ്‌ മസംവേദനശക്തി 
ക്കു തികച്ചും ബാഹ്യമാണ്‌ ഈ അഭിലാഷം. . 
ചേട്ടന്‍ തടവറയിലായാലും വേണ്ടില്ല, പൊലിസ്‌ 
അയാളെ ഇടി നട്ടെല്ല്‌ ഒടിച്ചാലും വേണ്ടില്ല 




















തന്‍െറ വിവാഹം നടന്നാല്‍ മതിയെന്ന്‌ ഒരനുജു 
ത്തിയും വിചാരിക്കില്ല. ഇതു വിജയന്‍ കാരോ 
ട്ടിനുമറിയാം. വിവാഹം നടക്കാതിരുന്നാല്‍ ഉണ്ടാ 
കാവുന്ന ഏകാന്തത ഭയജുനകമായിബ്ഭവിക്കു 
മ്പോള്‍. ഏതു സ്ത്രീയും സാഹസികൃത്തിനു 
' സന്നദ്‌ ധയാവുമെന്ന്‌ സ്‌ പഷ്ടമാക്കുകയാണ്‌ 
കഥാകാരന്‍. അതിനുവേണ്ടി അദ്ദേഹം യുക്തി 
രാഹിത്യത്തില്‍ ഒന്നഭിരമിക്കുന്നുവെന്നേയുളളു. 
ചലനാത്മകമായ ആഖ്യാനം ഇക്കഥയുടെ സവി 
ശേഷതയാണ്‌. 


നിരീക്‌ ഷണങ്ങള്‍ 


സ്ഥിതിസമത്വവാദം ്രായോഗികമല്ല എന്നു 
ഞാന്‍ വിചാരിക്കുന്നതിനു കാരണം വണ്ണംകൂടിയ 
വനും വണ്ണമില്ലാത്തവനും ബസ്സിലിരുന്നാല്‍ 
വണ്ണംകൂടിയവന്‍ കൂടുതല്‍ സ്ഥലമെടുക്കുമെന്ന 
താണ്‌. 
2. പൈങ്കിളിസ്ലിനിമ കാണാനിരിക്കുമ്പോള്‍ 
ചലച്ചിതശാലയിലെ 'എക്‌ സിററ്‌ ' അടയാളങ്ങള്‍ 
- നേരത്തേ നോക്കിവയ്ക്കുന്നതു നന്ന്‌. 
3. തെററുചെയ്യുന്നതു മനുഷ്യസാധാരണമായ 
' തുകൊണ്ട്‌ 'അനാഗതാര്‍ത്തവകളും അനാഗത 
ശ്മ്ശുക്കളും പറട്ടക്കഥകളും പറട്ടക്കവിതകളും 
എഴുതും. അവര്‍ക്കു മാപ്പുകൊടുക്കുന്ന നിരൂപകന്‍ 
മനുഷ്യനാണെങ്കിലും നിരൂപകനല്ല. 
4. ലോകത്തെ (പധാന നഗരങ്ങളിലെയും 
ഇന്ത്യയിലെയും സമ്യം . കാണിക്കുന്ന ഒരു 
ജപ്പാന്‍ നാഴികമണി മസ്കററിലെ. “കേരള 


കള്‍ച്ചറല്‍ സെന്‍റര്‍” എനിക്കു തന്നു. കുവൈ 


“ററില്‍നിന്നു വന്ന ഒരു ശിഷ്യന്‍ തന്ന ഒരു 
ജാപ്പനീസ്‌ ക്ളോക്കും ഞാന്‍ വാങ്ങിയ മൂന്നു 
. വാച്ചുകളും വീട്ടിലുണ്ട്‌. അവ എല്ലാംകൂടി 
നോക്കിയാല്‍ സമയമ്മെതയായി എന്നു സൂക്ഷ്മ 
മായി അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ' ഒന്നേ 

ആകാവൂ. മള്ളൂര്‍ ഗോവിന്ദപ്പിളള ഒരിക്കല്‍ 
പാലാ ബാങ്ക്‌ മാനേജര്‍ അഗസ്ററിനോടു 
പറയുന്നതു ഞാന്‍ കേട്ടു:- “ഒരുത്തന്‌ ഒരു ബാങ്ക്‌, 
ഒരുഭാര്യ. ആര്തമാതമേ പാടുള്ളു.” 

5. സ്രതീയോടായാലും പുരുഷനോടായുാലും 
അധികമടുക്കരുത്‌ . അടുത്താല്‍ തെററിദ്ധാരണ 
യുണ്ടാവും. അതു ശ്രതുതയില്‍ കലാശിക്കും. 

" 6. കരുതിയിയിക്കു. സ്ത്രീയുടെയും പുരുഷ 
. ന്‍െറയും ഓരോ ചേഷ്ടയും ഉദ്ദേശ്യത്തോടു 
































കൂടിയതാണ്‌. ആ ഉദ്‌ദേശ്ൃത്തിനു സാക്ഷാത്കാ 
രം നല്കാനോ ്രാപ്തിവരുത്താനോ നിങ്ങളെ 
ക്കൊണ്ടാവില്ല. അപ്പോള്‍ വിരോധം അവര്‍ക്കു 


. ണ്ടാകും. 


കരിമലകയറ്റം 
കുഠിനമെന്‍റയുപ്പാ 


പടിഞ്ഞാറന്‍ സാഹിതൃനിരൂപകര്‍ മൂന്നുതര 
ത്തില്‍ ശൈലിയെ വിഭങജിച്ചിട്ടുണ്ട്‌. 1) ദേഘ 
ടില്‍—ഉത്കൃഷ്ട ശൈലി. 2) Middle Style— 
മധ്യവര്‍ത്തി ശൈലി. 3) Plain $1 സാധാരണ 
ശൈലി. ഉജ്‌ജ്വലവികാരങ്ങളെയും ഉത്കൃഷ്ട 
പ്രവര്‍ത്തനങ്ങളെയും വര്‍ണ്ണിക്കേണ്ടി വരുമ്പോള്‍ 
സ്വീകരിക്കപ്പെടുന്നതാണ്‌ Grand Style. മില്‍ട്ടന്‍െറ 
Paradise Lost ഈ ശൈലിയിലാണു രചിക്കപ്പെ 
ടത്‌.. ഉദ്ബോധനം ലക്ഷ്യമായി വരുമ്പോള്‍ 
ഒന്നാമതു പറഞ്ഞതിനും മൂന്നാമതു പറഞ്ഞതിനും 
ഇടയ്ക്കു വന്നുപെടുന്ന ശൈലിയാണ്‌ Middle 
ടി. ഈന്നലിനുവേണ്ടി ചിലപ്പോള്‍ അര്‍ത്ഥാല 
ങ്കാരങ്ങളും ശബ്ദാലങ്കാരങ്ങളും രചയിതാവ്‌ 
ഇതില്‍ നിവേശിപ്പിച്ചെന്നു വരും. Plain Style 
വിവരണം, ആക്ഷേപഹാസ്യം ഇവയ്ക്കാണു 
യോജിക്കുക. മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്‍ 'ചങ്ങ 


സ്പുഴ സ്മൃതി” എന്ന പരമബോറന്‍ കാവ്യമെഴുതിയ . 


ശ്രീ. പറവൂര്‍ ഗോപാലകൃഷ്ണന്‍ ഏതു ശൈലി 
യുടെ ഉദ്ഘോഷകനാണെന്ന്‌ എനിക്കറിഞ്ഞു 


കൂടാ. കാവ്യത്തിലെ പദവിന്യാസ്രകമം തീക്ഷ്ണ 
തയാര്‍ന്ന അനുഭവത്തിന്‍െറ ഫലമാണ്‌. ചങ്ങമ്പുഴ 


ക്കവിത വായിച്ച്‌ രസാനുഭൂതിക്കു വിധേയനായ 
ആള്‍ ഇമ്മട്ടില്‍ ശബ്ദം (ഒച്ച എന്ന അര്‍ത്ഥത്തില്‍) 


' മാത്രം ഉണ്ടാക്കുന്ന പദങ്ങളും സമസ്‌ തപദങ്ങളും 


ഉപയോഗിക്കില്ല. ഒരു ്രയോഗം കേള്‍ക്കുക:- 
*'തിക്തകരാളസ്വപ്‌നാനുഭൂതാര്‍ഗ്ദമായ്‌ .'' ഒന്നു 
കൂടെയാവട്ടെ:- ''ചിന്തോത്തുംഗതരംഗതാളമിളി 
തോന്‌ മേഷാര്‍ദ്രചേതസ്വിയായ്‌ .” ഒന്നുകൂടെ 
യാവാം:- ''അന്തര്‍ലോചനഗോചരസ്‌ ഫുടദിവാ 
സ്വപ്ന്ഛദം.'' 
ശൂന്യമായ മനസ്സോടുകൂടി നമ്മള്‍. കാവ്യം 
വായിക്കാന്‍ തുടങ്ങുന്നു. വായിച്ചു കഴിഞ്ഞശേഷം 
ആകുലാവസ്ഥയില്‍ പെടുന്നു. ഇത്‌ കാവ്യരചന 
യല്ല, കരിമലകയററമാണ്‌. 


കഠിനമെന്‍റയ്യപ്പാ.”” 


“ കരിമലകയററം_ 


വിഷ്ണുനാരായണന്‍ നമ്പൂതിരി, 


സ്രതീയോടായാലും പുരു 


: ഷനോടായാലും അധിക്മ 


ടുക്കരുത്‌ . അടുത്താല്‍തെറ്റി 


ദ്ധാരണയുണ്ടാവും. അതു |! 


ശ്രതുതയില്‍ കലാശിക്കും. 
കരുതിയിരിക്കു. സ്രതീയു 
ടെയും. പുരുഷന്‍െറയും 
ഓരോ ചേഷ്ടയും ഉദ്ദേ 
ശ്യത്തോടുകൂടിയതാണ്‌ . 


' ആങ്‌ദേശ്യത്തിന്‌ സാക്ഷാ 


ത്ക്കാരം നല്‍കാനോ (പ്രാ 
പ്തിവരുത്താനോ നിങ്ങളെ 
ക്കൊണ്ടാവില്ല.. അപ്പോള്‍ 
വിരോധം അവര്‍ക്കുണ്ടാ 


കും. 





. 43-ാ പേജില്‍ നിന്നും തുടര്‍ച്ച 
യാണ്‌ ചെയ്തത്‌. സ്‌റ്റേറ്റ്‌ നിയ്രന്തണമെന്നാല്‍ 
ജനങ്ങളുടെ നിയ്രന്മണമാകണമെന്നില്ല എന്ന്‌ 
ആ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. (പകൃതി 
വിഭവങ്ങളുടെ ജനക്കീയനിയ്രന്തണം .എന്ന 
സങ്കല്പവും ചര്‍ച്ചചെയുപ്പെടണം. ഐ.എം. 
എഫ്‌, ലോകബാങ്ക്‌ തുടങ്ങിയ അന്താരാഷ്ട 
ഏജന്‍സികളുടെ കെണികളില്‍ ചെന്നുവീഴാതെ 
ജനകീയമായ സാമ്പത്തിക വിഭവസമാഹരണം 
എങ്ങനെ സാദ്ധ്യമാക്കാമെന്നും 
ആരാനേണ്ടതുണ്ട്‌ --ഡോ. ബാസ്റ്റിന്‍. വീ 
ലെംഗാ പറഞ്ഞു. o 

. മാര്‍ക്സിയന്‍ ചിന്തകള്‍ വളരെയേറെ 
വളച്ചൊടിക്കപ്പെട്ടിരിക്കുകയാണെന്ന്‌ ഡോ. 















നമ്മശ്‌ 





സാന്ദീപ്‌ പെന്‍ഡ്‌സെ (വികാസ്‌ അദ്ധ്യയന്‍ 
കേന്ദ്ര, ബോംബെ) പറഞ്ഞു. ഉദാഹരണമായി 
ഡയലക്റ്റിക്കല്‍ മെറ്റീരിയലിസം എന്നോ 
ഹിസ്റ്റോറിക്കല്‍ മെറ്റീരിയലിസം എന്നോ 


മാര്‍ക്സ്‌ തന്‍െറ കൃതികളിലൊരിടത്തും 


പദ്രപയോഗം നടത്തിയിട്ടില്ലെന്ന്‌ ഡോ. 
സാന്ദീപ്‌ ചുണ്ടിക്കാട്ടി. പ്ളെഹനോവിന്‍െറ 
്രയോഗങ്ങളാണവ. മാര്‍ക്‌സിസത്തിന്‍െറ 
അന്തഃസത്തയില്‍ നിന്നുളള സൈദ്ധാന്തിക 


വൃതിയാനങ്ങളെയും താതെത്തുടര്‍ന്നുള്ള പ “ 


യോഗ്രഭംശങ്ങളെയും കുറിച്ച്‌ വിശകലനം 
ചെയ്തുകൊണ്ടാവണം പൂതിയ സോഷുലി 


- സ്റ്റ്‌ പരിപ്രേക്ഷ്യത്തെക്കുറിച്ചുളള അന്വേ 
- ഷണമാരാഭിക്കാന്‍. സോഷ്യലിസ്റ്റ്‌ പ്രയോ - 
.ഗപദ്ധതിയില്‍ ഇതേവരെ അവഗണിച്ചിട്ടിരി 


ഉമ്മന്‍ അഭിപായപ്പെട്ടു. 





Tre 


ക്കുകയായിരുന്ന സാംസ്‌ക്കാരികാംശത്തെ 
ഈതിയുലര്‍ത്തേണ്ടതുണ്ട്‌ . ഒരു സോഷ്യലി 


സോഷ്യലിസം . ഒരു പരീക്ഷണം എന. 


. നിലയിലാണ്‌” പരാഇയപ്പെട്ടിരിക്കുന്നതെന്നുട്‌ 
.നീതിയുക്തവും ചൂ 


ചൂഷ്ണരഹിതവുമായ ഒരു്‌ 
സാമൂഹിക വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാനുള്ള്‌' 
ശ്രമം വീണ്ടും തുടരേണ്ടത്‌ സാമൂഹികം 


അതിനുള്ള മഹത്തായ അന്വേഷണങ്ങള്‍, 


ആത്മാര്‍ത്ഥതയോടെ -നടക്കേണ്ട പിയ I. 


മുഹൂര്‍ത്തമാണിതെന്നും , പ്രൊ. എം 




















' സ്റ്റ്‌ നൈതികത രൂപപ്പെടുത്തിയെടുക്കേങ്ട്‌ || 
തുണ്ട്‌ --ഡോ. സാന്ദീപ്‌ പറഞ്ഞു, വചി; 
. സോഷ്യലിസം ആശയം എന്നനിലയിലല്ലു, | 


' ജീവിയായ മനുഷ്യന്‍െറ ആവശ്യമാണെന്തനുട്ട; | ; 
























ടോംസിന്‍െറ ബോബനും മോളിയും 


8൭ ക്രു വാത്തിലെടമട്ട ടിസ്മരം? 
സ്വര? അ വി പെണങ്ങടിലനള രഭത്്തം 
സമരാ. 


തൊരു വാത്ത Ll രി 
ന്നാ ബസ de 8? 





യക ( ക്കോ 
മ്പാട്യധെ "വനെ 
കര്‍ ന്നല്ല) ഏഴുതി 


ക്കര, .. 
മട്ടി പിര വയീരി്കേന്നത്്‌ 


൨൭ലിഷവെപിട്ടി്മാ൯ 

6രാടിനുഒക്കിത 

എവ്വല്ടന്നു, കരു 
6ലഭരം ൭81൨! 


ഐഹൈഷ്ണ്ക്കില്‍ & ൭൨8 രങ്രത പന്ന 


പ്ഠിട്കന ൭ലെ൫൭൯ |, 
പ ട്‌ ലെവടഒ 2൫ അ ലൊശിയു 








AW ER 5 x EY 
Printed, Pubiished and Edited By S. Jayachandran Nair on behalf of Kala Kaumudi 
Publications (Pvt.) Ltd., at the Kala Kaumudi Press, Thiruvananthapuram. 











